| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


22nd November 2011 

2011 നവംബർ 22 
1st Agrahayana 1933 
1933 അഗ്രഹായനം 1 


| 46 


വാല്യം 56 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


നിയമ ( ഭരണ - II ) വകുപ്പ് 


ലേല/ റീ - ടെൻഡർ പരസ്യം 


നമ്പർ 18717 / ഭരണം II (3 )/ 2011/ നിയമം. 2011 നവംബർ 4. 

വിലാസത്തിൽ 2011 ഡിസംബർ 14 വൈകുന്നേരം 3 മണിക്കകം 
ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിന്റെ ചുവടെ ടി ഓഫീസിൽ ലഭിക്ക ത്തക്ക വിധം അയയ് ക്കേ ണ്ട താ ണ്. 
പരാമർശിച്ചിട്ടുള്ള വാഹനം 15- 12- 2011-ാം തീയതി 12 മണിക്ക് അതിനുശേഷം ലഭിക്കുന്ന ടെൻഡറുകൾ പരിഗണിക്കുന്നതല്ല . 
പേട്ട, പാറ്റൂരുള്ള കേരള ഔദ്യോഗിക ഭാഷ ( നിയമ നിർമ്മാണ) 

ടെൻഡറുകൾ അയയ്ക്കുന്ന കവറിനുമുകളിൽ “വാഹനം ലേലം 
കമ്മീഷൻ ഓഫീസിൽവച്ച് പരസ്യമായി ലേലം/ ടെണ്ടർവഴി കൊള്ളുന്നതിനുള്ള ടെൻഡർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ലേലത്തിൽ 

വാഹനത്തിന്റെ നമ്പരും മോഡലും - KL 01 K 3776 
-- പങ്കെ ടു ക്കു വാൻ താൽപ്പര്യമുള്ളവർ അന്നേദിവസം 

(Hindustan Ambassador R6 -Nova , 1997 Model.) 
രാവിലെ 10. 30 മണിക്ക് മുമ്പായി ടി വാഹനത്തിന് നിശ്ചയിച്ചി 

ള്ള 

നിരതദ്രവ്യം - 200. 
നിരതദ്രവ്യമായ 200 നിയമ ( ഭരണം- II ) വകുപ്പിൽ അടച്ച് 

ലേലദിവസം രാവിലെ കൃത്യം 12 മണിക്ക് തന്നെ ലേല 
രസീത് വാങ്ങേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്ന സമയത്ത് 

നടപടികൾ ആരംഭിക്കുന്നതാണ്. ലേലംവിളി അവസാനിച്ചാലുടൻ 
തിരിച്ചറിയൽ രേഖ ( വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്/ ഡ്രൈവിംഗ് 

ടെൻഡറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെൻഡറിലോ 
ലൈസൻസ് മുതലായവ) കർശനമായും ഹാജരാക്കേണ്ടതാണ്. 

ഏതിലാണോ കൂടുതൽ തുക കാണുന്നത് ആയത് താൽക്കാലി 
വാഹനം ടെൻഡർ വഴി വാങ്ങു വാൻ ആഗ്രഹിക്കു ന്ന വർ 

കമായി ഉറപ്പിക്കുന്നതുമാണ്. പ്രസ്തുത വ്യക്തി ലേലം/ ടെൻഡർ 
മുൻകൂട്ടി സീൽ ചെയ്ത ടെൻഡറുകൾ " നിയമവകുപ്പ് സെക്രട്ടറി, 

തുകയുടെ നാലിലൊരുഭാഗം ( നിരതദ്രവ്യം ഉൾപ്പെടെ) ലേല 
ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, തിരു വ ന ന്ത പുരം എന്ന 

- സ്ഥലത്തു വച്ച് അട യ് ക്കേ ണ്ടതും ബാക്കി തുക നികുതി 


ഉൾപ്പെടെ 3 ദിവ സ ത്തി നകം അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതുമാണ്. ടെൻഡർ നൽകുന്ന വ്യക്തി ലേലദിവസം 
ഹാജരാകുന്നില്ലെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ ടെൻഡർ 
തുകയുടെ നാലിലൊന്ന് ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെൻഡറിനോ 
ടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം പ്രസ്തുത 
ടെൻഡർ പരിഗണിക്കുന്നതല്ല. ലേലം സ്ഥിരപ്പെട്ടുകഴിഞ്ഞാൽ 
ബന്ധപ്പെട്ട വ്യക്തി ലേലനിബന്ധനകൾ പാലിക്കാത്തപക്ഷം 
അയാളുടെ പേരിലുള്ള ലേലം അസ്ഥിരപ്പെടു ത്തു ന്നതും 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും കൂടാതെ 
തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ തുക വിളിച്ച ആളിന്റെ പേർക്ക് 
ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 


- ലേലവുമായി ബന്ധപ്പെട്ട് ടി വാഹനം പരിശോധിക്കുവാൻ 
താൽപ്പര്യമുള്ളവർക്ക് പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 
3 മണി മുതൽ 5 മണി വരെ അതിന് അവസരമുണ്ടായിരി 
ക്കുന്നതാണ്. ലേലദിവസം ഏതെങ്കിലും കാരണം കൊണ്ട് 
സർക്കാർ അവധി പ്രഖ്യാ പി ക്കു ന്ന പക്ഷം തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം 12 മണിക്ക് തന്നെ ലേല നടപടികൾ 
കൈക്കൊള്ളുന്നതായിരിക്കും. കാരണം കൂടാതെ ലേലം/ 
ടെൻഡർ സ്ഥിരീകരിക്കുന്നതിനും സ്ഥിരീകരിക്കാതിരിക്കാനു 


ളുള 


അവകാശം നിയമവകുപ്പ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. 


- ( ഒപ്പ്) 

അണ്ടർ സെക്രട്ടറി 
( നിയമവകുപ്പ് സെക്രട്ടറിക്കുവേണ്ടി). 


തിരുവനന്തപുരം. 


